18 


( 7 ) 


( 2 ) 


നമ്പർ എ5-1403 / 2021 . 


2021 ഫെബ്രുവരി 8 . 


നമ്പർ സി2-15284 / 2020 . 


2021 ഫെബ്രുവരി 3 . 


കോഴ ഞ്ചേരി താലൂക്കിൽ പത്ത നം തിട്ട വില്ലേ ജിൽ 
കുലശേഖര പതി , കുമ്പഴ മുറിയിൽ താന്നിമൂട്ടിൽ വീട്ടിൽ 
അബ്ദുൾ കരിം 29-11-2020 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ 
പേരിലുള്ള വാഹനത്തിന്റെ രജിസ്ട്രേഷൻ മാറ്റുന്ന തിനും 
മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായുള്ള അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനായി പരേതന്റെ മകൻ അഷ്റഫ് , എ . സമർപ്പിച്ച 
അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വരാണ് പരേതന്റെ അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


അടൂർ താലൂക്കിൽ അടൂർ വില്ലേജിൽ പറക്കോട് മുറിയിൽ 
രാജു ഭവനിൽ ഇന്ദിര , എൻ . അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ വില്ലേജാഫീസർ അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ 
ടിയാളുടെ ഭർത്താവ് വി . കെ . രാജൻ 16-1-2019 -ൽ മരണ 
പ്പെട്ടിട്ടുള്ളതായി അറിയുന്നു . പരേതന്റെ നിയമാനുസൃത 
അ വ കാ ശി കൾ ചുവടെ ചേർക്കു ന്ന വ രാണെന്ന് അടൂർ 
വില്ലേജാഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


52 


ഭാര്യ 
മകൻ 


1 


ഭാര്യ 


55 


സുബൈദ 
അഷ്റഫ് , എ . 
അൻസാമോൾ 


2 


34 


2 


ഇന്ദിര , എൻ . 
രഞ്ജു രാജൻ 
അജു രാജൻ 


മകൾ 


31 


3 


മകൾ 


30 


3 


28 


മേൽപറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം ടി 
പരസ്യം കേരള ഗവൺമെന്റിന്റെ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി ബോധിപ്പി ക്കേ ണ്ട താ ണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മുകളിൽ പേര് ചേർത്തിട്ടുളള 1 , 2 , 3 കക്ഷികൾ പേരിൽ 
അ ന ന്തരാവകാശ സർട്ടിഫിക്കറ്റ് അ നു വ ദി ക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു 30 ദിവസത്തിനകം അടൂർ 
തഹശീൽദാർക്ക് നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ ത പാലിലോ 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


ലഭി ക്കു ന്ന് 


താലൂക്കാഫീസ് , 
കോഴഞ്ചേരി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


( 3 ) 


Adoor Taluk 


നമ്പർ സി2-15070 / 2020 . 


2021 ഫെബ്രുവരി 3 . 


പരസ്യം 


( 1 ) 
നമ്പർ സി2-1736 / 2021 . 

2021 ഫെബ്രുവരി 
അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ കരു വാറ്റ 
മുറിയിൽ കണ്ടംതോട്ടുകര വീട്ടിൽ മേഴ്സി ജോസഫ് അനന്തരാ 
വകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷ യിന്മേൽ 
വില്ലേജാഫീസർ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച തിൽ ടിയാളുടെ ഭർത്താവ് 
ജോസഫ് ജോർജ്ജ് 6-11-2020 - ൽ മരണപ്പെട്ടിട്ടു ളള തായി 
അറിയുന്നു . പരേതന്റെ നിയമാനുസൃത അവകാശികൾ ചുവടെ 
ചേർക്കുന്നവരാണെന്ന് പെരിങ്ങനാട് വില്ലേജാഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട് . 


അടൂർ താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ തെങ്ങമം 
മുറിയിൽ ചരുവിള പുത്തൻ വീട്ടിൽ പ്രസന്ന , കെ . അനന്തരാ 
വകാശ സർട്ടി ഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
വില്ലേജാഫീസർ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച തിൽ ടിയാളുടെ പിതാവ് 
വെളു ത്ത കുഞ്ഞ് 7-12 -2018 -ലും , മാതാവ് കുഞ്ഞികുട്ടി 
10-10-2013 - ലും മരണപ്പെട്ടിട്ടുള്ളതായി അറിയുന്നു . പരേതരുടെ 
നിയ മാ നു സത അ വ കാ ശി ചുവടെ ചേർക്കു ന്ന ഏക 
കക്ഷിയാണെന്ന് പള്ളിക്കൽ വില്ലേജാഫീ സർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട് . 


പേര് 


പരേതരുമായുള്ള 


വയസ് 


ബന്ധം 


44 


1 


68 


2 


43 


3 


41 


> 


കമ പേര് പരേതനുമായുള്ള വയസ് 

മകൾ 

പസന്ന , കെ . 
നമ്പർ 

ബന്ധം 
മേഴ്സി ജോസഫ് ഭാര്യ 

മുകളിൽ പേര് ചേർത്തിട്ടു ളള ഏക കക്ഷി പേരിൽ 
ആശ ആൻ . ഫിലിപ്പ് മകൾ 

അ ന ന്ത രാവകാശ സർട്ടി ഫിക്കറ്റ് അ നു വ ദി ക്കു ന്നതിൽ 
നിഷ എലിസബത്ത് മാത 

ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
മുക ളിൽ പേരു ചേർത്തിട്ടു ളള 1 , 2 , 3 കക്ഷികൾ 

കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു 30 ദിവസത്തിനകം അടൂർ 
പേരിൽ അവകാശ സർട്ടിഫിക്കറ്റ് അ നു വ ദി ക്കുന്നതിൽ തഹശീൽദാർക്ക് നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കഴിഞ്ഞാ തപാലിലോ 

ലഭി ക്കുന്ന 

ആ ക്ഷേ പ ങ്ങ ൾ 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു 30 ദിവസത്തിനകം അടൂർ പരിഗണിക്കുന്നതല്ല . 
തഹശീൽദാർക്ക് നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ ത പാലിലോ 

ലഭി ക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
പരിഗണിക്കുന്നതല്ല . 

അടൂർ . 

തഹശീൽദാർ . 
180 


Salim A 


Digitally signed by Salim A 
Date : 2021.07.20 15:12:29 +05 : 30 ' 


